Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


ക 


കാ 


GOVERNMENT 
OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 ആഗസ്റ്റ് 17 
17th August 2021 

1197 ചിങ്ങം 1 
1st Chingam 1197 


നമ്പർ 


33 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ശാവണം 26 
26th Sravana 1943 


PART III 
Forest Department 


സൗത്ത് വയനാട് ഡിവിഷൻ , കൽപ്പറ്റ 

ഇ - ഓക്ഷൻ നോട്ടീസ് 
നമ്പർ ബി1-8788 2020 . 

2021 ആഗസ്റ്റ് 11 . 


I. 1977 കല്ലു വയൽ തോട്ടത്തിൽ നിന്നും ശേഖരിച്ചവയിൽ 
പുനർലേലത്തിനു വെയ്ക്കുന്ന ലോട്ടുകൾ 


തേക്ക് തോട്ടങ്ങൾ -1977 കല്ലുവയൽ ( ബിറ്റ് 1 & 2 ) 

പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ . 
ഡംപിംഗ് ഡിപ്പോകൾ -കല്ലുവയൽ ( 1982 തേക്ക് തോട്ടം ) 


ഇനങ്ങൾ 


അളവ് 


തേക്ക് തടികൾ ( TG C - IV & SL C - IV ) 


3,177 M3 


തേക്ക് ബില്ലറ്റ് 


10.5 MT 


ആദ്യ ലേല തീയതിയും സമയവും- 69-2021 , 1.30 മുതൽ 
3.30 മണി വരെ . 


സൗത്ത് വയനാട് ഡിവിഷന്റെ പരിധിയിൽ ചെതലത്ത് 
ഫോറസ്റ്റ് റെയിഞ്ചിലെ പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിൽപ്പെട്ട 
( 1 ) 1977 കല്ലു വയൽ തേക്ക് തോട്ടത്തിലെ ( Bit - I & II ) 

ഫൈനൽ തിന്നിംഗ് പ്രവൃത്തി നടത്തി ശേഖരിച്ച തടി , കഴ 
ബില്ലറ്റ് , വിറക് എന്നിവ യുടെ Nobid ആയ ലോട്ടു കളും 
( 2 ) 1978 കല്ലുവയൽ തേക്ക് തോട്ടത്തിലെ ഫൈനൽ തിന്നിംഗ് 
പ്രവൃത്തി നടത്തി ശേഖരിച്ച തടി , കഴ , ബില്ലറ്റ് , വിറക് 
എന്നിവയുടെ Nobid ആയ ലോട്ടുകളും , പുൽപ്പള്ളി ഫോറസ്റ്റ് 
സ്റ്റേഷൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 1978 ഭൂദാനം തേക്ക് 
പ്ലാന്റേ ഷ നിൽ നിന്നും മുറിച്ച തേക്ക് മര ങ്ങളിൽ നിന്നും 
ശേഖ രിച്ച ലോട്ടുകളും ( 3 ) 1959 കുറിച്ചിപ്പറ്റ ഫൈനൽ 
ഫെല്ലിംഗ് നടത്തി ശേഖരിക്കാനുദ്ദേശിക്കുന്ന തടി , കഴ , ബില്ലറ്റ് , 
വിറക് എന്നിവയും 

പറയു ന്ന തീയ തി ക ളിൽ 
ലേലം പുനർ ലേലം ചെയ്ത് വിൽക്കുന്നതാണ് . 

MSTC കമ്പനിയിൽ ലേലത്തിനായി രജിസ്റ്റർ ചെയ് 
വ്യക്തികൾക്ക് 

സ്ഥാപനങ്ങൾക്ക് ലേലത്തിൽ പങ്കെടുക്കാവുന്നതാണ് . 
വിശദ വിവരത്തിനായി www.mstcecomerce.com എന്ന 
വെബ്സൈറ്റ് സന്ദർശിക്കുക . കൂടാതെ 0471-2326686 എന്ന 
നമ്പരിലും ബന്ധപ്പെടാവുന്നതാണ് . 


താ ഴ 


കല്ലു വ യൽ ഡംപിംഗ് ഡിപ്പോയിൽ 8-9-2021 തീയതി 
നടത്തുന്ന ഇ - ഓക്ഷനിൽ Nobid ആയി വരുന്ന ലോട്ടുകൾ 
താഴെ പറയുന്ന തീയതികളിൽ പുനർ ലേലം ചെയ് ത് 
വിൽപ്പന നടത്തുന്നതാണ് . 


2021 


ഒക്ടോബർ 7-1.30 മുതൽ 3.30 വരെ . 


2021 


നവംബർ 11-1.30 മുതൽ 3.30 വരെ . 


2021 


ഡിസംബർ 3-1.30 മുതൽ 3.30 


വര . 


Gaz . No. 33 / 2021 / DTP ( Forest ) . 


535 


338 


KERALA GAZETTE 


[ PART III 


II . 1978 കല്ലുവയൽ തോട്ടത്തിൽ നിന്നും ശേഖരിച്ച 
പുതിയ ലോട്ടുകൾ & 1978 ഭൂദാനം തേക്ക് പ്ലാന്റേഷനിൽ 

നിന്നും മുറിച്ച തേക്ക് ലോട്ടുകൾ 


ഡംപിംഗ് ഡിപ്പോകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം 
ഭൂദാനം ഡംപിംഗ് ഡിപ്പോ- പുൽപ്പള്ളി - മാനന്തവാടി 
റോഡിൽ ഇലക്ട്രിക് കവല ജംഗ്ഷനിൽ നിന്നും വലത് 
ഭാഗത്തേക്ക് തിരിഞ്ഞ് 300 മീറ്റർ മാറി പുൽപ്പള്ളി ഫോറസ്റ്റ് 
സ്റ്റേഷൻ ഓഫീസിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്നു . 

കല്ലുവയൽ ഡംപിംഗ് ഡിപ്പോ - പുൽപ്പള്ളി - മണൽവയൽ 
റോഡരികിൽ ( 1982 തേക്ക് തോട്ടത്തിൽ ) . 


തേക്ക് തോട്ടങ്ങൾ- 1978 കല്ലു വ യൽ , 1978 ഭൂദാനം 
പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ . 

ഡംപിംഗ് ഡിപ്പോ - കല്ലുവയൽ- II , ഭൂദാനം 


ഇനങ്ങൾ 


അളവ് 


തേക്ക് തടികൾ ( TG C - IV & SL C - IV ) 0.263 M3 


രണ്ടാം തരം തേക്ക് കഴകൾ ( II ) 


469 


എണ്ണം 


മൂന്നാം തരം തേക്ക് കഴകൾ ( III ) 


354 


എണ്ണം 


ണ 


IV , V തരം തേക്ക് കഴകൾ 


171 എണ്ണം 


തേക്ക് ബില്ലറ്റ് 


8 MT 


ആദ്യലേല തീയതിയും സമയവും -2021 സെപ്റ്റംബർ 22 , 
1.30 മുതൽ 3.30 വരെ . 


22-0o 


കല്ലു വയൽ ഡംപിംഗ് ഡിപ്പോയിൽ 2021 സെപ്റ്റംബർ 

തീയതി നട ത്തു ന്ന ഈ- ഔക്ഷനിൽ ലേല ത്തിന് 
വെയ്ക്കാത്ത ലോട്ടുകൾ | Nabid ആയി വരുന്ന ലോട്ടുകൾ 
താഴെ പറയുന്ന തീയതികളിൽ പുനർ ലേലം ചെയ്ത് 
വിൽപ്പന നടത്തുന്നതാണ് . 


കല്ലുവയൽ II ഡംപിംഗ് ഡിപ്പോ -- പാതിരി റിസർവ്വിൽ 
മാടാപ്പറമ്പ് ഭാഗത്തെ മണലമ്പത്ത് 1978 കല്ലുവയൽ തേക്ക് 
തോട്ടത്തിൽ നിന്നും 500 മീറ്റർ അകലെ . 

16-9-2014 - ലെ വാല്യം III , പാർട്ട് III 36 -ാം നമ്പർ 
കേ രള സർക്കാർ ഗസറ്റിൽ 

പ്രസിദ്ധീകരിച്ചിട്ടുള്ള 
അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ 
( സംരക്ഷണം ) , തിരുവനന്തപുരത്തിന്റെ 21- 8 - 2014 - ല 
Pro ( 4 ) 29243 | 13 നമ്പർ ഉത്തരവിലെ നിബന്ധനകൾക്കും , 
4-11-2014 - ലെ വാല്യം III പാർട്ട് III 43 -ാം നമ്പർ കേരള 
സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അഡീഷണൽ 
പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( സംരക്ഷണം ) , 
തിരുവനന്തപുരത്തിന്റെ 17 -10 -2014 - ലെ Pro ( 4 ) 29243 | 13 
നമ്പർ ഉത്തരവിലെ നിബന്ധനകൾക്കും , 24 -2- 2015 - ലെ 
വാല്യം IV , പാർട്ട് III നമ്പർ 8 കേരള സർക്കാർ ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ചിട്ടുള്ള അഡീഷണൽ ( പ്രിൻസിപ്പൽ 
ചീഫ് 

ഫോറസ്റ്റ് കൺസർവേറ്റർ ( വിജിലൻസ് ) , 
തിരുവനന്തപുരത്തിന്റെ 3-2- 2015 - ലെ Pro ( 4 ) 29243 { 13 -ാം 
നമ്പർ ഉത്തരവിലെ നിബന്ധനകൾക്കും , 6 - 10 - 2015 - ല 
വാല്യം IV , പാർട്ട് III നമ്പർ 39 കേരള സർക്കാർ ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ചിട്ടുള്ള അഡീഷണൽ പിൻസിപ്പൽ 
ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( വിജിലൻസ് ) , 
തിരുവനന്തപുരത്തിന്റെ പ്രത്യേക നിബന്ധനകൾ ക്കും 
1-11-2016 ലെ വാല്യം V , പാർട്ട് III , 43 -ാം നമ്പർ സർക്കാർ 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള , അഡീഷണൽ പ്രിൻസിപ്പൽ 
ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( എഫ്.എൽ.ആർ. ) , 
തിരുവനന്തപുരത്തിന്റെ 26 -9-2016 - ല Pro ( 4 ) 26243 | 13 
നമ്പർ ഉത്തരവിലെ നിബന്ധനകൾക്കും വിധേയമായാണ് 
ഇ - ഓക്ഷൻ നടക്കുക . 


2021 


ഒക്ടോബർ 20--1.30 മുതൽ 3.30 


വര . 


2021 


നവംബർ 19-1.30 മുതൽ 3.30 വരെ . 


2021 


ഡിസംബർ 16-1.30 മുതൽ 3.30 വരെ . 


III . 1959 കുറിച്ചിപ്പി തോട്ടത്തിൽ നിന്നും ശേഖരിക്കുന്ന 

പുതിയ ലോട്ടുകൾ 


തേക്ക് തോട്ടങ്ങൾ -1959 കുറിച്ചിപ്പറ്റ ബിറ്റ് 1 , ഫേസ് 1 
പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ . 


ഡംപിംഗ് ഡിപ്പോ- ഭൂദാനം 


ഇനങ്ങൾ 


അളവ് 


നിബന്ധനകൾ 


തേക്ക് തടികൾ ( TG C - IV & SL C - IV ) 


160 M3 


1 . 


രണ്ടാം തരം തേക്ക് കഴകൾ ( II ) 


300 


എണ്ണം 


മൂന്നാം തരം തേക്ക് കഴകൾ ( III ) 


300 


എണ്ണം 


മൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവയിൽ 
ഏതെങ്കിലും ഇനം | അളവ് വിൽക്കാതിരിക്കുന്നതിനും 
പുതുതായി ഉൾപ്പെടുത്തുന്നതിനുമുള്ള അധികാരം 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ , 

സൗത്ത് 
വയനാടിൽ നിക്ഷിപ്തമായിരിക്കും . 


IV , V തരം തേക്ക് കഴകൾ 


150 എണ്ണം 


തേക്ക് ബില്ലറ്റ് 


180 MT 


2 . 


തേക്ക് വിറക് 


120 MT 


ലല 


ആദ്യലേല തീയതിയും സമയവും -2021 നവംബർ 3 , 
1.30 മുതൽ 3.30 വരെ . 


ടി ഡിപ്പോയിൽ ലേലം ചെയ്യുന്ന തെക്ക് കിഴകൾ 
ബില്ലറ്റ് വിറക് എന്നിവയ് ക്ക് ? 20 , 00 0-0 തേക്ക് 
തടികൾക്ക് ? 50 , 000 - 0 നിരതദ് വ്യം 
ദിവസത്തിന്റെ തൊട്ടു തലേദിവസം വൈകുന്നേരം 
5 മണിക്കു മുമ്പായി അടച്ചിരിക്കണം . 
നിരതദ്രവ്യം സൗത്ത് വയനാട് ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറുടെ പേരിൽ കേ രള 

സർക്കാരിന്റെ 
ഇ- ട്രഷറി സംവിധാനത്തിലൂടെയോ ഏതെങ്കിലും 
നാഷണൽ ലൈസ്ഡ് ബാങ്കിന്റെ കൽപ്പറ്റ ബാഞ്ചിൽ 
മാറാവുന്ന ഡി.ഡി. മുഖേനയോ ഒടുക്കാവുന്നതാണ് . 


ഭൂദാനം ഡംപിംഗ് ഡിപ്പോയിൽ 2021 നവംബർ 3 -ാം 
തീയതി നടത്തുന്ന ഇ - ഓക്ഷനിൽ ലേലത്തിന് വെയ്ക്കാത്ത 
ലോട്ടുകൾ Nobid ആയി വരുന്ന ലോട്ടുകൾ താഴെ പറയുന്ന 
തീയതിയിൽ പുനർ ലേലം ചെയ്ത് വിൽപ്പന നടത്തുന്നതാണ് . 


3 . 


2021 


ഡിസംബർ 10--1.30 മുതൽ 3.30 വരെ . 


536 


17th AUG . 2021 ] 


FOREST DEPARTMENT 


339 


4 . 


ലല് 


ല ല 


ഇ - ഓക്ഷൻ സംബന്ധിച്ച വിശദ വിവരങ്ങൾക്ക് താഴെ 
കൊടുത്തിരിക്കുന്ന മേൽവിലാസങ്ങളിൽ ഇ - മെയിൽ ഫോൺ 
നമ്പർ എന്നിവയിൽ ബന്ധപ്പെടാവുന്നതാണ് . 


എം . എസ് . ടി . സി . ലിമിറ്റഡ് തിരു വ ന ന്ത പുരം 
www.mstcecomerce.com , 0471-2326686 , 0471-2529137 . 


6 . 


ലേലത്തിൽ പങ്കുകൊള്ളുന്നയാളിന്റെ രജിസ്ട്രേഷൻ 
നമ്പർ , നമ്പർ , 

തീയതി എന്നിവ 
നിരതദ്രവ്യം അടയ്ക്കുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കണം . 
5. രജിസ്റ്റർ ചെയ്ത് നിരതദ്രവ്യം മുൻകൂർ അടച്ച് സൗത്ത് 

വയനാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ 
അറിയിക്കുന്ന കമപകാരം മാത്രമേ ലേലക്കാരന് 
ലോട്ടുകളുടെ ഇ- ഓാക്ഷനിൽ പങ്കെടുക്കാൻ 
സാധിക്കുകയുള്ളു . 
വിജയിയായ വേലക്കാരൻ ലേല വിലയുടെ 35 % തുക 
ലേ സ്ഥിരീകരണ അറിയിപ്പ് ലഭിച്ച് 7 ( ഏഴ് ) 
പ വ്യത്തി ദിവസങ്ങൾക്കകം അടയ്ക്കേണ്ടതാണ് . 
കൂടാതെ നിലവിലുള്ള ജി . എസ് . ടി . വനവികസന 
നികുതി , ആദായ നികുതി എന്നിവ യഥാ സ മയം 

അടക്കേണ്ടതാണ് . 
7 . തുക കേ ര ള സർക്കാരിന്റെ 

ഇ- ടഷറി 
സംവിധാനത്തിലുടെ അടയ്ക്കേണ്ടതാണ് . ഇ - ഓക്ഷൻ 
നിബന്ധനകളിൽ അഡീഷണൽ പിൻ സിപ്പൽ 
ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( സംരക്ഷണം ) , 
തിരുവനന്തപുരമാ 

വകുപ്പിലെ മറ്റ് 
അധികാരികളോ എന്തെങ്കിലും ഭേദഗതിയോ മാറ്റമോ 
വ രുത്തുന്ന പക്ഷം 

ഈ 

ലേലത്തിനും 
ബാധകമായിരിക്കുന്നതും , ടി വിവരം ലേലത്തിന് മുമ്പ് 
പങ്കെടുക്കുന്നവരെ അറിയിക്കുന്നതുമാണ് . 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ , സൗത്ത് വയനാട് 
ഡിവി ഷ ൻ , കൽപ്പറ്റ പി . ഒ . , വ യ നാട് ജില്ല , കേര ളം , 
പിൻ - 673 121 - dfos wd@gmail.com , dfo - Wynds.for @ 
kerala.gov.in , 04936 203428 . 


ડી 


റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസർ , ചെതലത്ത് റെയിഞ്ച് , 
പുൽപ്പള്ളി പി . ഒ . , വയനാട് ജില്ല , കേരളം , പിൻ -673 579 
rochedleth@gmail.com , 04936-243700 , 08547 602737 . 


വനം 


ആ യത് 


( ഒപ്പ് ) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് , ഡിവിഷണൽ ഫോറസ്റ്റ് 
സൗത്ത് വയനാട് ഡിവിഷൻ , 

ഓഫീസർ 
കൽപ്പറ്റ 

( കേരള ഗവർണ്ണർക്കു വേണ്ടി ) . 


ஹ 


ലേല പരസ്യം 


നമ്പർ ജി2-5659 15 . 


2021 ആഗസ്റ്റ് 10 . 


സൗത്ത് വയനാട് ഡിവിഷനിൽ വിവിധ വനം കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളതും 1961 - ലെ കേരള വനനിയമം 61 ( എ ) 
വകുപ്പനുസരിച്ച് സർക്കാരിലേക്ക് കണ്ടുകെട്ടിയിട്ടുള്ളതും കേരള വന നിയമം 61 ( എ ) പ്രകാരം കേസ് നടന്നുകൊണ്ടിരിക്കുന്നതും 
ബഹു . ഹൈക്കോടതിയുടെ MACA - 1458 / 08 തീയതി 2-12-2008 ഉത്തരവിന്റെ യും , കേരള സർക്കാരിന്റെ 89584 08 / ജി 3 ഹോം 
തീയതി 5-1-2009 - ലെ സർക്കുലർ പ്രകാരവും ഈ ഡിവിഷനിൽ വിൽപ്പന നടത്താനുള്ള താഴെ പട്ടികയിൽ ക്രമ നമ്പർ 1 മു 
തൽ 10 വരെയുള്ള വാഹനങ്ങൾ ഇപ്പോഴത്തെ സ്ഥിതിയിലും അവസ്ഥയിലും 2021 സെപ്റ്റംബർ 29 - ന് ഇ - ഓക്ഷൻ ചെയ് 
വിൽപ്പന നടത്തുന്നതായിരിക്കും . ടി തീയതിയിൽ ഇ - ഓക്ഷൻ മുഖാന്തിരം വിൽപ്പന നടക്കാത്തപക്ഷം 27-10-2021 , 25-11-2021 , 
23-12-2021 , 20-1-2022 , 22-2-2022 , 24-3-2022 , 22-4-2022 എന്നീ തീയതികളിൽ ഇ - ഓക്ഷൻ നടത്തുന്നതായിരിക്കും . MSTC 
കമ്പനിയിൽ ലേലത്തിനായി രജിസ്റ്റർ ചെയ്ത വ്യക്തികൾക്ക് ലേലത്തിൽ പങ്കെടുക്കാവുന്നതാണ് . വിശദ വിവരത്തിനായി 
www.mstcecommerce.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക . കൂടാതെ 0471 2529137 , 0471 2326686 എന്നീ നമ്പരുകളിലും MSTC 
അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ് . 


വാഹനം 


ലോട്ട് 


വാഹനത്തിന്റെ ഇനവും വാഹനത്തിന്റെ എഞ്ചിൻ നമ്പരും 
രജിസ്ട്രേഷൻ നമ്പരും 

ചേസിസ് നമ്പരും 


നിരതദ്രവ്യം 

₹ 


സൂക്ഷിച്ചിരിക്കുന്ന 


നമ്പർ 


സ്ഥലം 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


1/2021 


KL - 13 C- 4502 


Engine No. DU01511 


5,000 


മേപ്പാടി റെയ്ഞ്ച് ഫോറസ്റ്റ് 
ഓഫീസ് പരിസരം 


Goods Carrier - 1996 Model 


Chasis No.NC640DP4LUDU01511 


2/2021 


KL - 12 H- 5317 


Engine No. S - 3A8097091 


5,500 


കൽപ്പറ്റ റെയ്ഞ്ച് ഫോറസ്റ്റ് 
ഓഫീസ് പരിസരം 


Appe - LMV 3 Wheeler Goods 


Chasis No.MBX - 000-2MP - A648483 


2013 Model 


537 


340 


KERALA GAZETTE 


[ PART III 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


3/2021 


3,000 


Engine No. R - 5D85597 
Chasis No.BGD241873 


കൽപ്പറ്റ റെയ്ഞ്ച് ഫോറസ്റ്റ് 
ഓഫീസ് പരിസരം 


KL - 12 C- 1170 
Appe - D600 Pickup Van 
( LMV - 3 Wheeler Goods 
Vehicle ) 2005 Model 


4/2021 


2,000 


Engine No. HA10EB99E00021 
Chasis No.MBLHA10EL99E00582 


കൽപ്പറ്റ റെയ്ഞ്ച് ഫോറസ്റ്റ് 
ഓഫീസ് പരിസരം 


KL - 12 D- 7284 
Hero Honda 
Passion Plus Motor 
Cycle- 2009 Model 


5/2021 


7,000 


Engine No. AB41C25050 
Chasis No.MA1ZA2ABA41C16822 


കൽപ്പറ്റ റെയ്ഞ്ച് ഫോറസ്റ്റ് 
ഓഫീസ് പരിസരം 


KL - 9 N- 4496 
Mahindra Goods 
Carrier Truck 
2004 Model 


6/2021 


KL - 12 A- 1865 


3,500 


Engine No. 3SA86886 
Chasis No.YYDA95582 


ചെതലത്ത് റെയ്ഞ്ച് ഫോറസ്റ്റ് 
ഓഫീസ് പരിസരം 


Tractor 


1998 Model 


7/2021 


7,000 


KL - 12 G- 8639 
Bajaj Passenger 
Auto Rickshaw 


Engine No. BAZWCE13588 
Chasis No.MD2A26AZ4CWE13472 


കൽപ്പറ്റ റെയ്ഞ്ച് ഫോറസ്റ്റ് 
ഓഫീസ് പരിസരം 


2012 Model 


8/2021 


2,500 


Maruthi Zen KL - 07 
AJ 18251996 Model 


Engine No. 16700TFT 
Chasis No.MA3EYE31S00166371 


മേപ്പാടി റെയ്ഞ്ച് വൈത്തിരി 
ഫോറസ്റ്റ് സ്റ്റേഷൻ പരിസരം 
മേപ്പാടി റെയ്ഞ്ച് വൈത്തിരി 
ഫോറസ്റ്റ് സ്റ്റേഷൻ പരിസരം 


9/2021 


12,500 


Engine No. 497TC89MV2951874 
Chasis No.382321MVZ753561 


MGV Goods 
Carrier truck 
Tata LATO909 
KL - 04 - R - 2900 
2004 Model 


10/2021 


KL 10 AB7206 


3,500 


Engine No. F8BIN3958425 
Chasis No.MA3ECA12502718713 


മേപ്പാടി റെയ്ഞ്ച് വൈത്തിരി 
ഫോറസ്റ്റ് സ്റ്റേഷൻ പരിസരം 


Maruthi 800 
Car 2008 Model 


അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( സംരക്ഷണം ) , തിരുവനന്തപുരത്തിന്റെ 24-6-2015 - ലെ 
പാ . ( 93-18490 / 15 -ാം നമ്പർ കത്തിലെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി മേൽപ്പറഞ്ഞ വാഹനങ്ങൾ ഇ - ഓക്ഷൻ മുഖേന ലേലം 
ചെയ്ത് വിൽക്കുന്നതാണ് . 


മേൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വ യിൽ ഏതെങ്കിലും വാഹനം വിൽക്കാ തിരിക്കുന്ന തിനുള്ള അധികാരം 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ സൗത്ത് വയനാടിൽ നിക്ഷിപ്തമായിരിക്കും . ലേലം ചെയ്യുന്ന വാഹനത്തിന്റെ നിരതദ്രവ്യം 
ലേലദിവസത്തിന്റെ തൊട്ടുതലേദിവസം വൈകുന്നേരം 5 മണിക്ക് മുമ്പായി അടച്ചിരിക്കണം . ഈ തുക MSTC- ക്ക് ഓൺലൈൻ 
മുഖേന അടയ്ക്കാവുന്നതാണ് . ലേലത്തിൽ പങ്കെടുക്കുന്നയാളിന്റെ രജിസ്ട്രേഷൻ നമ്പർ നിരതദ്രവ്യം അടയ്ക്കുമ്പോൾ 
രേഖപ്പെടുത്തിയിരിക്കണം . രജിസ്റ്റർ ചെയ്ത് നിരതദ്രവ്യം മുൻകൂർ അടയ്ക്കുന്ന വേലക്കാരനു മാത്രമേ വാഹന ങ്ങളുടെ 
ക്രമപ്രകാരമുള്ള ഇ - ഓക്ഷനിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ . 

വാഹനങ്ങൾ ബന്ധപ്പെട്ട ഫോറസ്റ്റ് റെയിഞ്ചാഫീസറുടെ അനുവാദത്തോടുകൂടി ആഫീസ് സമയത്ത് പരിശോധിക്കാവുന്നതും , 
വാഹ ന ത്തിന്റെ ഗുണ നിലവാരം കണ്ട് ബോധ്യപ്പെടാവുന്ന തുമാ ണ് . ലേലത്തിന് ശേഷം തൽസം ബന്ധ മായ യാതൊരു 
പരാതികളും സ്വീകരിക്കുന്നതല്ല . 

വാഹനത്തിന്റെ ആർ . സി . ബുക്ക് ലഭ്യമല്ലാതായാൽ ലേലക്കാർ സ്വന്തം ഉത്തരവാദിത്വത്തിലും , ചിലവിലും ഡ്യൂപ്ലിക്കേറ്റ് 
ആർ . സി . ബുക്ക് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കേണ്ടതാണ് . 


ഈ 


ലേം സംബന്ധിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിലവിലുള്ള പൊതു നിയമങ്ങളും മറ്റ് നിബന്ധ നകളും 
ലേലത്തിനും ബാധകമായിരിക്കും . 


ഇ- ഓക്ഷൻ സംബ ന്ധിച്ച് MSTC പുറ പ്പെ ടു വിച്ചിട്ടുള്ള പൊതു നി യ മ ങ്ങളും നട പടിക്രമ ങ്ങളും ടി ലേല ത്തിന് 
ബാധകമായിരിക്കും 


538 


17th AUG . 2021 ) 


FOREST DEPARTMENT 


341 


വിജ യി യായ ല ക്കാ രൻ ലേല വില യുടെ 35 % തുക ലേല സ്ഥിരീ ക രണ് അറി യിപ്പ് ലഭിച്ച് 7 പവ്യത്തി 
ദിവ സ ങ്ങൾക്കു ള്ളിൽ അട യ് ക്കേ ണ്ട താ ണ് . ടി തുക കേരള സർക്കാരിന്റെ ഇ- ( 5 ഷറി സംവി ധാനം മുഖ ന യോ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ , സൗത്ത് വയനാടിന്റെ പേരിൽ SBI , കൈനാട്ടി ശാഖയിൽ മാറാവുന്ന രീതിയിൽ ഡിമാന്റ് 
ഡാറ്റായോ , കൽപറ്റ ജില്ലാ ട്രഷറിയിൽ ചലാൻ മുഖാന്തിരമോ അടയ്ക്കാവുന്നതോ അല്ലെങ്കിൽ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസർ , സൗത്ത് വയനാട് ഡിവിഷന്റെ പേരിൽ SBI , കൈനാട്ടി ശാഖയിലെ 35746854467 ( IFSC - SBIN0003035 ) നമ്പർ 
അക്കൗണ്ടിൽ നിക്ഷേപിക്കാവുന്നതുമാണ് . ബാങ്കുകൾ ഡി.ഡി മാറുന്നതിന് കമ്മീഷൻ ഈടാക്കുകയാണെങ്കിൽ ആയത് ലേലക്കാരൻ 
നൽകേണ്ടതാണ് . കൂടാതെ ലേല സ്ഥിരീകരണം ലഭിച്ച വിജയിയായ ലേലക്കാരൻ നിയമാനുസൃതം ഒടുക്കേണ്ട G.S.T തുക 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ സൗത്ത് വയനാട് ഡിവിഷന്റെ പേരിൽ SBI , കൈനാട്ടി ശാഖയിലെ 35746854183 
( IFSC - SBIN0003035 ) നമ്പർ അക്കൗണ്ടിൽ നിക്ഷേപിക്കേണ്ടതുമാണ് . 


ഇ- ഓക്ഷൻ നിബന്ധനകളിൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( ഫോറസ്റ്റ് , ലാന്റ് & റിസോഴ്സസ് ) , 
തിരുവനന്തപുരം എന്തെങ്കിലും ഭേദഗതിയോ മാറ്റമോ വരുത്തിയാൽ ആയത് ഈ ലേലത്തിനും ബാധകമായിരിക്കുന്നതും , ടി 
വിവരം ലേലത്തിന് മുമ്പ് പങ്കെടുക്കുന്നവരെ അറിയിക്കുന്നതുമാണ് . മുകളിൽ പറഞ്ഞിട്ടുള്ള വാഹനങ്ങളുടെ എണ്ണത്തിൽ മാറ്റം 
വരുത്തുന്നതിനോ മറ്റൊരറിയിപ്പ് കൂടാതെ ലേലം റദ്ദ് ചെയ്യുന്ന തിനോ ഉള്ള അധികാരം സൗത്ത് വയനാട് ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും . 


ഇ - ഓക്ഷൻ സംബന്ധിച്ച വിശദവിവരങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന മേൽ വിലാസങ്ങളിൽ ഇ - മെയിൽ ഫോൺ നമ്പർ 
എന്നിവയിൽ ബന്ധപ്പെടാവുന്നതാണ് . 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ , സൗത്ത് വയനാട് ഡിവിഷൻ , കൽപ്പറ്റ പി . ഒ . , വയനാട് ജില്ല , കേരളം -673 121 . 
ഫോൺ നമ്പർ- 04936 203428 


ഇ - മെയിൽ 


dfo-swd@gmail.com 


dfo - wynds.for @ kerala.gov.in 


ഫോൺ നമ്പർ 


Range Forest office , Kalpetta - 04936 207069 , Mob : 8547602715 


Range Forest Office , Meppady - 04936 282001 , Mob : 8547602680 


Range Forest Office , Chedleth - 04936 243700 , Mob : 8547602737 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ 
കാര്യാലയം , കല്പറ്റ . 


( ഒപ്പ് ) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
( കേരള ഗവർണ്ണർക്കുവേണ്ടി ) . 


വയനാട് വൈൽഡ് ലൈഫ് ഡിവിഷൻ , സുൽത്താൻ ബത്തേരി 


ഇ - ലേല പരസ്യം 


നമ്പർ ഡബ്ല . ( 4 ) 4581/2013 . 


2021 ആഗസ്റ്റ് 5 . 


വയനാട് വെൽഡ്ലൈഫ് ഡിവിഷനിൽ വിവിധ വനം കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളതും 1961 - ലെ കേരള വനനിയമം 61 എ 
വകുപ്പനുസരിച്ച് സർക്കാരിലേക്ക് കണ്ടുകെട്ടിയിട്ടുള്ളതും , കേരള വനനിയമം 61 എ പ്രകാരം കേസ് നടന്നുകൊണ്ടിരിക്കുന്നതും 
ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ MACA - 1458 / 08 തീയതി 2- 12 -2008 വിധിയുടെയും കേരള സർക്കാരിന്റെ 
89584/08 { ജി 3 ഹോം തീയതി 5-1-2009 - ലെ സർക്കുലർ പ്രകാരവും വിൽപ്പന നടത്താൻ ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് 
ഫോറസ്റ്റ്സ് & വൈൽഡ് ലൈഫ് വാർഡൻ , വയനാട് വെൽഡ് ലൈഫ് ഡിവിഷൻ ഉത്തരവായതും , മുൻലേലങ്ങളിൽ വിൽപ്പന 

വന്ന വ യും , കണ്ടം ചെയ്ത് സർക്കാർ വാഹനം ഉൾ പ്പെ ടെ യുള്ള താഴെ പട്ടിക യിൽ ചേർത്തിട്ടുള്ള തു മായ 
വാഹനങ്ങൾ ഇപ്പോഴുള്ള അവസ്ഥയിലും സ്ഥിതിയിലും ഇ - ഓക്ഷൻ മുഖേന താഴെപ്പറയുന്ന തീയതികളിൽ ലേലം ചെയ്ത് 
വിൽക്കുന്നതുമായിരിക്കും . 


നടക്കാത 


MSTC കമ്പ നി യിൽ ലേല ത്തി നായി രജി സ്റ്റർ ചെയ്ത വ്യക്തികൾക്ക് ലേല ത്തിൽ പങ്കെ ടു ക്കാ വു ന്ന താ ണ് . 
വിശദവിവരത്തിനായി www.mstcecommore.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക . കൂടാതെ 0471 2326686 എന്ന നമ്പരിൽ 
ബന്ധപ്പെടുക . 


Gaz . No. 33 / 2021 / DTP ( Forest ) . 


539 


342 


KERALA GAZETTE 


[ PART III 


പട്ടിക 


വാഹനം 


കമ 


വാഹനത്തിന്റെ 


വാഹനത്തിന്റെ എഞ്ചിൻ 
നമ്പരും ചേസിസ് നമ്പരും 


നിരതദ്രവ്യം 

₹ 


സൂക്ഷിച്ചിരിക്കുന്ന 


നമ്പർ 


ഇനവും നമ്പരും 


സ്ഥലം 


1 


KL - 11F - 324 


Engine No. : F8 - B1 889592 


800 


മാരുതി ഓമ്നി വാൻ 


Chasis No. : ST 911N173449 


നായ്ക്കുട്ടി 
ഫോറസ്റ്റ് സ്റ്റേഷൻ 
പരിസരം , ഓടപ്പള്ളം 


1996 മോഡൽ 


2 


KL - 11Y - 7411 


Engine No. : G13BBN321728 


3,125 


Chasis No. : MA3EYE41S00187411 


മാരുതി സ്വിഫ്റ്റ് കാർ 
2006 മോഡൽ 


മുത്തങ്ങ റെയിഞ്ച് 
ഫോറസ്റ്റ് ഓഫീസ് 
പരിസരം 


3 


KL - 130-7189 


Engine No. : 4977C93KUZ896509 


2,250 


TATA മിനി ലോറി 


Chasis No. : 382323KUZ749786 


മുത്തങ്ങ റെയിഞ്ച് 
ഫോറസ്റ്റ് ഓഫീസ് 
പരിസരം 


2005 മോഡൽ 


4 


KL - 05 - R - 709 


13,750 


Engine No. : PWH269703 
Chasis No. : PWH086154 


അശോക് ലൈലന്റ് 


തോൽപ്പെട്ടി റെയിഞ്ച് 
ഓഫീസ് പരിസരം 
ബേഗുർ 


ലോറി 2004 മോഡൽ 


5 


KL - 57 - K - 7575 


10,000 


Engine No. : D4FCEM234347 
Chasis No. : MALBM51RLEM0429191 


ഹുണ്ടായി I20 കാർ 


നാക്കെട്ടി ഫോറസ്റ്റ് 
സ്റ്റേഷൻ പരിസരം 
( സുൽത്താൻ 
ബത്തേരി റെയിഞ്ച് 


2014 മോഡൽ 


6 


KL - 72-3746 


375 


Engine No. : JF50ET1054694 
Chasis No. : ME4JF502DET054481 


ഹോണ്ട ആക്ടീവ 
സ്കൂട്ടർ 2014 മോഡൽ 


കുറിച്യാട് 
റെയിഞ്ച് ഫോറസ്റ്റ് 
ഓഫീസ് പരിസരം 


7 


KL - 73 - A - 410 


625 


Engine No. : F4862791508 
Chasis No. : MB8CF4CAFF8611234 


സുസുക്കി ആക്സസ് 125 
മോട്ടോർ സൈക്കിൾ 


നായക്കെട്ടി ഫോറസ്റ്റ് 
സ്റ്റേഷൻ പരിസരം 
( സുൽത്താൻ 
ബത്തരി റെയിഞ്ച് 


2015 മോഡൽ 


8 


KL - 01 - AU - 213 


Engine No. : GG81J50346 


1,625 


Chasis No. : MA1BC4GGK81J50593 


മഹീന്ദ്ര & മഹീന്ദ്ര 2008 
മോഡൽ ജീപ്പ് 


നായ്ക്കെട്ടി ഫോറസ്റ്റ് 
സ്റ്റേഷൻ പരിസരം 
( സുൽത്താൻ 
ബത്തരി റെയിഞ്ച് 


ലേല തീയതി 


-23-9-2021 


ടി ലേലത്തിൽ അന്നേ ദിവസം ആരും പങ്കെടുക്കാതെ വരികയോ , മറ്റ് കാരണങ്ങളാൽ ലേലം നടക്കാതെ വരികയോ 
അല്ലെങ്കിൽ മേൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വാഹനങ്ങൾ ഏതെങ്കിലും വിൽപ്പന നടക്കാതെ ബാക്കി വരികയോ 
ചെയ്താൽ അവ താഴെപ്പറയുന്ന ദിവസങ്ങളിൽ MSTC കമ്പനി മുഖേന ഇ - ലേലം ചെയ്ത് വിൽപ്പന നടത്തുന്നതാണ് . 


ലേല തീയതി 


12-10-2021 , 28-10-2021 , 17-11-2021 , 8-12-2021 


അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( സംരക്ഷണം ) , തിരുവനന്തപുരത്തിന്റെ 24-6-2015 - ലെ 
Pro . ( 9 ) 18490 / 15 -ാം നമ്പർ കത്ത് പ്രകാരം നിർദ്ദേശങ്ങൾക്ക് വിധേയമായി മേൽപ്പറഞ്ഞ വാഹനങ്ങൾ ഇ - ഓക്ഷൻ മുഖേന 
വിൽക്കുന്നതാണ് . 


540 


17th AUG . 2021 ) 


FOREST DEPARTMENT 


343 


മേൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വാഹനങ്ങൾ വിൽക്കാതിരിക്കുന്നതിനുള്ള അധികാരം വൈൽഡ് ലൈഫ് വാർഡൻ , 
വയനാട് വൈൽഡ് ലൈഫ് ഡിവിഷനിൽ നിക്ഷിപ്തമാണ് . ലേലം ചെയ്യുന്ന വാഹനത്തിന്റെ പട്ടിക യിൽ കാണിച്ചിരിക്കുന്ന 
നിരതദ്രവ്യം ലേല ദിവസത്തിന്റെ തൊട്ടു തലേ ദിവസം ഉച്ചക്ക് ശേഷം 2 മണിക്ക് മുമ്പായി അടക്കേണ്ടതാണ് . ഈ തുക 
അല്ലെ ങ്കിൽ ഓൺലെ നായി e - treasury മുഖേന വൈൽഡ് ലൈഫ് വാർഡൻ , വയനാട് വൈൽഡ് ലൈഫ് ഡിവിഷ ൻ 
സുൽത്താൻബത്തേരിയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് നമ്പർ 4348000400 113693 ( IFSC Code : PUNB0434800 , പഞ്ചാബ് 
നാ ഷ ണൽ ാങ്ക് , സുൽത്താൻ ബത്തേരി ) ലോ , ടി ബാഞ്ചിൽ മാറാ വു ന്ന രീതി യിൽ ഡിമാന്റ് ( ഡാഫ്റ്റായോ 
അടയ്ക്കാവുന്നതാണ് . ലേലത്തിൽ പങ്കുകൊള്ളുന്നയാളിന്റെ രജിസ്ട്രേഷൻ നമ്പർ , ലേലത്തിൽ പങ്കുകൊള്ളുന്ന യാളിന്റെ 
രജിസ്ട്രേഷൻ നമ്പർ , നിരതദ്രവ്യം അടക്കുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കണം . രജിസ്റ്റർ ചെയ്ത നിരതദ്രവ്യം മുൻകൂറായി 
അടയ്ക്കുന്ന ലേലക്കാരനു മാത്രമേ വാഹനങ്ങളുടെ ഈ ഓക്ഷനിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളു . 


ബാ 


വാഹനം ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഓഫീസറുടെ അനുവാദത്തോടുകൂടി ആഫീസ് സമയത്ത് പരിശോധിക്കാവുന്നതും 
വാഹനത്തിന്റെ ഗുണനിലവാരം കണ്ട് ബോധ്യപ്പെടാവുന്നതുമാണ് . ലേലത്തിനു ശേഷം തൽസംബന്ധമായ യാതൊരു 
പരാതികളും സ്വീകരിക്കുന്നതല്ല . 


വാഹനത്തിന്റെ ആർ . സി . ബുക്ക് ലഭ്യമല്ലായെങ്കിൽ ലേലക്കാരൻ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ആർ . സി . ബുക്ക് 
ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കേണ്ടതാണ് . 


ലേലം സംബന്ധിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ടുമെന്റിൽ നിലവിലുള്ള പൊതു നിയമ ങ്ങളും മറ്റ് നിബന്ധ നകളും ഈ 
ലേലത്തിനും ബാധകമാണ് . 


ഇ - ഓക്ഷൻ സംബ ന്ധിച്ച് MSTC പുറ പ്പെ ടു വിച്ചിട്ടുള്ള പൊതു നിയ മ ങ്ങളും നട പ ടിക മ ങ്ങളും ടി ലേല ത്തിന് 
ബാധകമാണ് . 


ഇ- ഓക്ഷ ൻ നിബന്ധ നകളിൽ അഡീഷണൽ ( പിൻ സിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( സംരക്ഷണം ) , 
തിരുവനന്തപുരം എന്തെങ്കിലും ഭേദഗതിയോ മാറ്റമോ വരുത്തിയാൽ ആയത് ഈ ലേലത്തിനും ബാധകമായിരിക്കുന്നതും ടി 
വിവരം ലേലത്തിന് മുൻപ് പങ്കെടുക്കുന്നവരെ അറിയിക്കുന്നതുമാണ് . മുകളിൽ പട്ടികയിൽ പറഞ്ഞിട്ടുള്ള വാഹനങ്ങളുടെ 
എണ്ണത്തിൽ മാറ്റം വരുത്തുന്നതിനോ മറ്റൊരറിയിപ്പ് കൂടാതെ ലേലം റദ്ദ് ചെയ്യുന്നതിനോ ഉള്ള അധികാരം ഡെപ്യൂട്ടി 
കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് സ് & വൈൽഡ് ലൈഫ് വാർഡൻ , വ യ നാട് വെൽ ഡ് ലൈഫ് ഡിവി ഷ ൻ , 
സുൽത്താൻ ബത്തേരിയിൽ നിക്ഷിപ്തമാണ് . 


ഇ - ഓക്ഷൻ സംബന്ധിച്ച വിശദവിവരങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന മേൽവിലാസങ്ങളിൽ ഇ - മെയിൽ ഫോൺ നമ്പർ 
എന്നിവയിൽ ബന്ധപ്പെടാവുന്നതാണ് . 


ഫോൺ : 04936-220454 


ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് & വൈൽഡ് ലൈഫ് വാർഡൻ , 
വയനാട് വൈൽഡ് ലൈഫ് ഡിവിഷൻ , സുൽത്താൻ ബത്തേരി പി . ഒ . , 
വയനാട് ജില്ല , കേരള പിൻ 673 592 


ഇ - മെയിൽ 


ww.wynd.for@kerala.gov.in 
wyanadwarden@gmail.com 


സുൽത്താൻ ബത്തേരി അസി . വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസ് 


04936 221640 , 08547603532 


ഡെപ്യൂട്ടി റെയ്ഞ്ച് ഫോറസ്റ്റ് ഓഫീസർ നായ്ക്കുട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ 


04936 222640 , 08547603547 


മുത്തങ്ങ അസി . വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസ് 


04936 271015 , 08547 


603487 


തോൽപ്പട്ടി അസി . വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസ് 


04935 250853 


നരേന്ദ്ര ബാബു , എസ് . , ഐ . എഫ് . എസ് . 
ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്സ് & 

വൈൽഡ് ലൈഫ് വാർഡൻ 
( കേരള ഗവർണ്ണർക്കുവേണ്ടി ) . 


വൈൽഡ് ലൈഫ് വാർഡന്റെ 


കാര്യാലയം , സുൽത്താൻ ബത്തേരി . 


541 


344 


KERALA GAZETTE 


[ PART III 


കണ്ണൂർ ഡിവിഷൻ 


ണ 


ഇ - ലേല പരസ്യം 


( 1 ) 


അവ ക  ാശ o 


നമ്പർ കെ.എൻ .7074 / 2015 . 

2021 ആഗസ്റ്റ് 10 . 
കണ്ണൂർ ഡിവിഷനിലെ കണ്ണവം റെയിഞ്ചിലെ നെടുംപൊയിൽ സെക്ഷനിൽ പെരുവ 1957 മട്ടി തോട്ടത്തിൽ ( 9.9 ഹെക്ടർ ) 
നിൽക്കു ന്ന തും മാർക്ക് ചെയ്തിട്ടു ള്ള തു മായ 1941 പ ല ജാതി മൃദു മ ര ങ്ങൾ മുറിച്ചു ശേഖ രിച്ച് നീക്കം ചെയ് ത് 
കൊണ്ടു പോ കു ന്ന തി നുള്ള 8 - 9 - 2021 - ന് എം . എസ് . ടി . സി . 

മുഖ ന ഇ- ഓക്ഷൻ ചെയ് ത് 
വിൽക്കുന്നതായിരിക്കും . ഏതെങ്കിലും കാരണവശാൽ അന്നേ ദിവസം ലേലം നടക്കാതെ വന്നാൽ 16-9-2021 - നും അന്നേ ദിവ 
സവും ലേലം നടക്കാതെ വന്നാൽ 27-9-2021 - നും നടത്തുന്നതാണ് . എം . എസ് . ടി . സി . - യിൽ ലേലത്തിനായി രജിസ്റ്റർ ചെയ്ത 
വ്യക്തികൾക്ക് ലേലത്തിൽ പങ്കെടുക്കാവുന്നതാണ് . വിശദ വിവരത്തിനായി www.mstcecommerce.com എന്ന വെബ്സൈറ്റ് 
സന്ദർശിക്കുക . കൂടാതെ 0497-2704808 എന്ന നമ്പരിൽ ബന്ധപ്പെടുക . 


പട്ടിക 


ഇനം 


നിരത 


ലോട്ട് 
നമ്പർ 


മരങ്ങൾ 
നിൽക്കുന്ന 


മരങ്ങളുടെ 
എണ്ണം 


ആകെ 
വില 


തടിയുടെ 
അളവ് 
( ഉദ്ദേശം ) 
M3 


വിറകിന്റെ 
അളവ് 
( ഉദ്ദേശം ) 
M3 


ദ്രവ്യം 


തടിയുടെ 
മതിപ്പ് 
വില 
₹ 


വിറകിന്റെ 
മതിപ്പ് 
വില 
₹ 


സ്ഥലം 


₹ 


₹ 


1 


1941 


പല് 


1349.847 


156 1.420 


67,60,574 


27,62,970 


95,23,544 


10,000 


ജാതി 


1957 മട്ടി തോട്ടം 
പെരുവ് , 
ബിറ്റ് I - 3.482 
ഹെക്ടർ 


മൃദു 
മരങ്ങൾ 


ബിറ്റ് II - 3.491 
ഹെക്ടർ 


ബിറ്റ് III - 2.592 
ഹെക്ടർ 


ഇ - ലേല പരസ്യം വെബ്സൈറ്റിൽ ലഭ്യമാകുന്ന തീയതിയും സമയവും 27-8-2021 രാവിലെ 11 മണി . 


ഇ - ലേലം കൊള്ളുന്നതിനുള്ള തീയതിയും സമയവും - 8-9-2021 , 


2 മണി മുതൽ 3 മണിവരെ . 


8-9-2021 - ൽ ലേലം നടന്നില്ലെങ്കിൽ പകരം ഇ - ലേലം നടക്കുന്ന തീയതിയും സമയവും - 16-9-2021 , 2 മണി മുതൽ 
3 മണിവരെ . 


16-9-2021 - ൽ ലേലം നടന്നില്ലെങ്കിൽ പകരം ഇ - ലേലം നടക്കുന്ന തീയതിയും സമയവും - 27-9-2021 രാവിലെ 11 മണി 
മുതൽ 3 മണിവരെ . 


കരാർ കാലാവധി - ലേല സ്ഥിരീകരണം അറിയിക്കുന്ന തീയതി മുതൽ 45 ദിവസം വരെ . 

അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( സംരക്ഷണം ) , തിരുവനന്തപുരത്തിന്റെ 11-12-2012 - ലെ 
പാ . ( 5 ) 26274 / 2012 -ാം നമ്പരായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഡിപ്പോ ലേല വ്യവസ്ഥകൾക്കും നിൽപ്പുമരങ്ങളുടെ വിൽപ്പന 
സംബന്ധിച്ച് നിലവിലുള്ള മറ്റ് വ്യവസ്ഥകൾക്കും കൂടാതെ താഴെ പറയുന്ന നിബന്ധനകൾക്കും വിധേയമായിട്ടായിരിക്കും ലേലം . 
ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ 7-9-2021 വൈകിട്ട് 5 മണിക്ക് മുമ്പായി നിരതദ്രവ്യം അടച്ചിരിക്കണം . 
ഈ തു ക ഓൺ ലൈൻ 

മു ഖ ന യോ 

ഡി.ഡി മു ഖ നയോ ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീ സർ , കണ്ണു രി ന്റെ 
പേരിൽ അടയ്ക്കാവുന്നതാണ് . ലേലത്തിൽ പങ്കെടുക്കുന്ന ആളിന്റെ രജിസ്ട്രേഷൻ നമ്പർ നിരതദ്രവ്യം അടയ്ക്കുമ്പോൾ 
രേഖപ്പെടു ത്തിയിരിക്ക ണം . രജിസ്റ്റർ ചെയ്ത് നിര തദവ്യം മുൻകൂർ അടക്കുന്ന ലേക്കാ രന് മാത്രമേ ഇ- ഓക്ഷ നിൽ 
പങ്കെടുക്കുവാൻ സാധിക്കുകയുള്ളൂ . 


ലേലത്തിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവർ ലേലത്തിന് മുമ്പായി മരങ്ങൾ കണ്ട് പരിശോധിച്ച് ബോധ്യപ്പെടേണ്ടതും 
അവ സംബന്ധിച്ച് യാതൊരു പരാതികളും ലേലത്തിന് ശേഷം പരിഗണിക്കുന്നതല്ല . 


വിജ യിക്കുന്ന വേലക്കാരൻ ലേല സ്ഥിരീ ക രണ കത്ത് ലഭിച്ച് 7 ദിവ സ ത്തി നകം ലേല വില യുടെ 35 % തുക 
ഒടുക്കേണ്ടതാണ് . ഈ തുക കേരള സർക്കാരിന്റെ ഇ - ട്രഷറി സംവിധാനം മുഖേന അടയ്ക്കാവുന്നതാണ് . ടി തുക ഒടുക്കുന്ന 
തിന് വീഴ്ച വരു ത്തി യാൽ ടിയാൻ ഒടു ക്കി യിട്ടുള്ള നിര ത ദ വ്യം സർക്കാ രി ലേക്ക് കണ്ടു കെട്ടുന്ന തും ടിയാന്റെ 
നഷ്ടോത്തരവാദിത്വത്തിൽ പുനർലേലം ചെയ്യുന്നതുമായിരിക്കും . 


542 


17th AUG . 2021 ) 


FOREST DEPARTMENT 


345 


ലലം 


15 


കൊണ്ട് ആൾക്ക് ( പസ്ത ത സ്ഥലത്ത് എ ന്യൂ മ റേറ്റ് ചെയ്ത് നിർത്തി യി രി ക്കുന്ന മര ങ്ങൾക്ക് മാത്രം 
അവകാശമുള്ളതും മറ്റ് മരങ്ങൾക്ക് അവകാശമില്ലാത്തുമാകുന്നു . 

വിജയിയായ വേലക്കാരൻ നിലവിലുള്ള നിരക്കിൽ ചരക്ക് സേവന നികുതി , വനവികസന നികുതി , വരുമാന നികുതി 
എന്നിവയും ഒടുക്കേണ്ടതാണ് . ലേലം സ്ഥിരപ്പെടുത്തി അറിയിക്കുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം ബാക്കി തുകയുടെ 
മൂന്നിലൊന്നും മൊത്തം തുകയുടെ 5 % വനവികസന നികുതിയും നിലവിലുള്ള നിരക്കിൽ ചരക്ക് സേവന നികുതി , വരുമാന 
നികുതി എന്നിവകളും ഒടുക്കി മൊത്തം ലേലത്തുകയുടെ 10 % സെക്യൂരിറ്റി ഡെപ്പോസിറ്റും വച്ച് ? 200 - ന്റെ മുദ്രപ്പത്രത്തിൽ 
ഉടമ്പടി വെക്കേണ്ടതുമാണ് . 15 ദിവസത്തിനുള്ളിൽ ടി തുകകൾ ഒടുക്കാതിരുന്നാൽ 12 % പലിശയോടുകൂടി തുകകൾ ഒടുക്കുന്നതിന് 
15 ദിവസത്തെ സമയവും 24 % പലിശയോടുകൂടി 15 ദിവസത്തെ സമയവും യുക്തം പോലെ കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസർക്ക് അനുവദിക്കാവുന്നതാണ് . ഈ കാലാവധിക്കുള്ളിലും തുക ഒടുക്കാതെ വന്നാൽ കണ്ണൂർ നോർത്തേൺ സർക്കിൾ 
ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് യുക്തം പോലെ 24 % പലിശ നിരക്കിൽ 15 ദിവസത്തേക്കും വീണ്ടും 48 % പലിശ 
നിരക്കിൽ അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( സംരക്ഷണം ) , അവർകളുടെ യുക്തം പോലെ 
ദിവസത്തേക്കും സമയം അനുവദിക്കാവുന്നതാണ് . എന്നാൽ മുകളിൽ പറഞ്ഞ സമയ പരിധികളെല്ലാം കരാർ കാലാവധി 
ക്കുള്ളിലായിരിക്കും . 

ബാക്കിയുള്ള മൂന്നിൽ രണ്ട് ലേലത്തുക രണ്ട് തുല്യ ഗഡുക്കളാക്കി ഒടുക്കേണ്ടതാണ് . ആദ്യ ഗഡു കരാർ തീയതി 
മുതൽ 15 ദിവസത്തിനകവും രണ്ടാം ഗഡു കരാർ തീയതി മുതൽ ഒരു മാസത്തിനകമോ കരാർ കാലാവധിയ്ക്കുകമോ 
ഏതാണോ ആദ്യം ആ കാലാവധിക്കുള്ളിലും ഒടുക്കേണ്ടതാണ് . ടി കാലാവധിക്കുള്ളിൽ പണം ഒടുക്കുവാൻ കഴിയാതെ വന്നാൽ 
12 % പലിശ നിരക്കിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് 15 ദിവസത്തേക്കും 24 % പലിശ നിരക്കിൽ കണ്ണൂർ നോർത്തേൺ 
സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് യുക്തം പോലെ 30 ദിവസത്തേക്കും വീണ്ടും 30 ദിവസത്തേക്ക് 48 % പലിശ 
നിരക്കിൽ അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( സംരക്ഷണം ) അവർകളുടെ യുക്തം പോലെയും 
കാലാവധി നീട്ടി കൊടുക്കാവുന്ന താ ണ് . എന്നാൽ നീട്ടി കൊടുക്കുന്ന കാലാവധിക ളെല്ലാം തന്നെ കരാർ കാലാവധി 
ക്കുള്ളിലായിരിക്കും . 

കരാർ കാലാവധി ലേലം സ്ഥിരപ്പെടുത്തി അറിയിക്കുന്ന തീയതി മുതൽ 45 ദിവസമാണ് . 

ടി കാലാവധിക്കുള്ളിൽ മുറിച്ച് നീക്കം ചെയ്യാത്ത മരങ്ങൾ കണ്ടുകെട്ടി സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും കരാറുകാരന് 
ആയതിൽ യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതുമല്ല . കരാറുകാരൻ ചെയ്തു തീർക്കാനുള്ള ജോലികൾ വകുപ്പ് 
ചെയ്യിക്കുന്നതും ആയതിൽ വച്ചുണ്ടാകുന്ന മുഴുവൻ ചെലവുകളും കരാറുകാരനിൽ നിന്ന് ഈടാക്കുന്നതുമായിരിക്കും . 

മുറിച്ചു മാറ്റിയ മരങ്ങൾ സ്ഥലത്തു നിന്നും നീക്കം ചെയ്യുന്ന തി നുള്ള ലൈസൻസ് നൽകു ന്നത് ലേലത്തുകയും 
നികുതികളും പൂർണ്ണമായും അടച്ചതിനുശേഷം മാത്രമായിരിക്കും . നിലവിലുള്ള നിയമങ്ങളും ബാധകമായിരിക്കും . മുറിച്ച മരങ്ങൾ 
സ്ഥലത്തു നിന്നും നീക്കം ചെയ്യുന്നതിന് വനം വകുപ്പിൽ നിന്ന് പാസ്സ് കരാറുകാരൻ ലഭ്യമാക്കേണ്ടതാണ് . ലേലക്കാരൻ 
കാലാവധി തീരുന്നതുവരെ എല്ലാ സമയവും ലേലസ്ഥലത്ത് ഉണ്ടായിരിക്കേണ്ട താണ് . യാതൊരു കാരണവശാലും സ്ഥാവര 
ജംഗമ വസ്തുക്കൾക്കോ മറ്റ് മരങ്ങൾക്കോ നാശനഷ്ടങ്ങൾ വരുത്താൻ പാടില്ല . അങ്ങനെ ഉണ്ടാകുന്നപക്ഷം നഷ്ടത്തിന് 
കരാറുകാരൻ ഉത്തരവാദി ആകുന്നതാണ് . മരങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ 0.4 കി.മീ. ചുറ്റളവിൽ സംഭവിക്കുന്ന എല്ലാവിധ 
കുറ്റകൃത്യങ്ങൾക്കും കരാറു കാ രൻ ഉത്തരവാദിയാകു ന്നതാണ് . കുറ്റകൃത്യങ്ങൾ ശ്രദ്ധ യിൽപ്പെട്ടാൽ വിവരം വനം വകുപ്പ് 
ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതാണ് . ഇതിൽ വീഴ്ച വരുത്തിയാൽ കരാർ റദ്ദാക്കപ്പെടുന്നതാണ് . കരാറുകാരന്റെ സെക്യൂരിറ്റി തുക 
കാലാവധിക്കു ശേഷം തിരിച്ചു നൽകുന്നതാണ് . എന്നാൽ സർക്കാരിലേക്ക് ബാധ്യതകൾ വല്ലതുമുണ്ടെങ്കിൽ സെക്യൂരിറ്റി 
തുകയിൽ നിന്നും ഈടാക്കുന്നതാണ് . മരങ്ങൾ മുറിച്ച് നീക്കം ചെയ്യുന്നതിനിടയിൽ സർക്കാരിനോ സ്വകാര്യ വ്യക്തികൾക്കോ 
ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കും കരാറുകാരന്റെ ജോലിക്കാർ , പൊതുജനങ്ങൾ എന്നിവർക്ക് സംഭവിക്കുന്ന അപകടമരണം 
എന്നിവയ്ക്കും കരാറുകാരൻ മാത്രം ഉത്തരവാദിയായിരിക്കുന്നതാണ് . 

നികുതി നിരക്കുകളിലും മറ്റ് സർക്കാർ ഫീസുകളിലും കാലാകാലങ്ങളിൽ സർക്കാർ വരു ത്തുന്ന വർദ്ധ ന വിന് 
അനുസരിച്ച് തുക ഒടുക്കുവാൻ കരാറുകാരൻ ബാധ്യസ്ഥനാണ് . 

ഇ - ഓക്ഷൻ സംബന്ധിച്ച് എം.എസ് . ടി.സി , പുറപ്പെടുവിച്ചിട്ടുള്ള പൊതുനിയമങ്ങളും നടപടിക്രമങ്ങളും ടി ലേലത്തിന് 
ബാധകമായിരിക്കും . 

ഇ - ഓക്ഷൻ നിബന്ധനകളിൽ അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( എ ഫ് , എൽ & ആർ ) , 
തിരുവനന്തപുരം എന്തെങ്കിലും ഭേദഗതിയോ മാറ്റമോ വരുത്തിയാൽ ആയത് ഈ ലേലത്തിന് ബാധകമായിരിക്കും . 
ലേലത്തിന് മുമ്പ് പങ്കെടുക്കുന്നവരെ അറിയിക്കുന്നതുമാണ് . മറ്റൊരു അറിയിപ്പ് കൂടാതെ ലേലം റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരം 
കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും . 

ഇ - ഓക്ഷൻ സംബന്ധിച്ച വിശദവിവരങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന മേൽവിലാസങ്ങളിൽ ഇ - മെയിൽ ഫോൺ നമ്പർ 
എന്നിവയിൽ ബന്ധപ്പെടാവുന്നതാണ് . 

ഇ - മെയിൽ- dfo - knr.for @ kerala.gov.in.dfoknr @ gmail.com 


ഫോൺ : 


ഡിവിഷൻ ഓഫീസ്- 0497 2704808 . 


കണ്ണവം റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസ് 0490 2300971 . 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ കാര്യാലയം , 
കണ്ണൂർ . 


( ഒപ്പ് ) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
( കേരള ഗവർണ്ണർക്കുവേണ്ടി ) . 


Gaz . No. 33 / 2021 / DTP ( Forest ) . 


543 


Salim A. 


Digitally signed by Salim A 
Date : 2021.09.25 14:57:02 
+ 05'30 ' 


